e 
5 വി 
y + 
" e. 
- A 3 k 
< 
| ` 


LIC 


खंड 44 अंक 4 


प्रकाशन: 


TTT वाणी 


prt 


Was 
gt 


(on 


संयुक्त गौड सारस्वत सभा, कालिकत ००४३१०” 


SARASWATH VANI 


Published! By, 
SAMYUKTHA GOWD SARASWATH SABHA, CALICUT 


(केवळ अंगा खातीर) आब्रील 1, 2022 


^X enm 


f © ŒD 


z 


www.jayalakshmisilks.com 


A 


\ 


* KOZHIKODE * THIRUVANANTHAPURAM » THRISSUR ° MANGALORE 


WE i; 


LAK 


TeamOne 


" 
श्री महालसा नारायणी प्रसन्नाः 
E ES 


SROGURU MARBLE AND GRANITES 


തോ 


100% a NAME 100% BIS Hall Marked light weight 


med Traditional, Antique collections 


GOLD - DIAMOND - SILVER - GEM STONES 


MELE PALAYALAM ROAD, CALICUT - 1 
@ 0495 2728916 (9 7012737356 


Followuson: +» f @ 


SUNDAY ALSO OPEN VALET PARKING AVAILABLE 


Saraswath Vani 


Published by 
SAMYUKTHA GOWD SARASWATH SABHA 
SOORAJ JEWELLERS, 
KAMMATH LANE, CALICUT - 673 001, PH : 2701420 
Reg. No. 16 / 1974 


वांगडी: 

डॉ. बालगोपाल fe xe AY 
जि.संतोष पै 

डॉ. आशा जयकुमार 


संपादक : 
डि. शांताराम नायक 


अधिकाराक लागून वांगडी : 
डॉ. जि.आर. जयकुमार (अद्यक्ष) 
यु. गोकुलदास मल्लर (कार्यदर्शी) 


मांडावळ 


Cover Story 7 
ഭൂമിയുടെ തെക്കെയറ്റത്ത്‌ ഡോ. ആശ ജയകുമാര്‍ 11 
ഗോവയിലെ വിസ്താരം ശ്രീകേഷ്‌ പുതുവാശ്ശേരി 17 
മൊഴിയടയാളങ്ങള്‍ ശിവപ്രസാദ്‌ എസ്‌. ഷേണായി 20 
DREAMS Dr.S.P. MALLER 22 
മഹാമാരിക്കൊടുവില്‍ ശ്രീകല ഗോകുല്‍ 24 
कवितेक f शरतचंद्र शेणै 25 
शितीदान पांय घाल रे जाकी सौ. शिल्पा वि. arre, गोवा 27 
സ്ഥലനാമ കാതുകങ്ങള്‍ പയ്യന്നൂര്‍ രമേഷ്‌ പൈ 28 
खबर आनी घडणूक 29 


खास दीस 


ATTENTION PLEASE 


Materials, News items for publication in the Saraswath Vani should be 
sent to the following address before 20th of each month: 
Editor, Saraswath Vani 
Sooraj Jewellers, Kammath Lane 


KOZHIKODE - 673001 
e-mail: saraswathvani@gmail.com 


सारस्वत वाणी 0 2022 आत्रील 


प्रार्थना 


Salutations to Thee, 0 Lord, who is the destroyer of the 
cycle of births and deaths. Salutations to Thee, O Lord, 


whoisthe Lord ofthe universe. 
(SuklaYajur Veda, XVI- 18) 


सुभाषितम्‌ 


A good deed done will bear fruit here and hereafter like 
the water poured at the roots of a plant makes the plant 


bear fruits. 
(Subhashirasudhanidhi) 


अमृतवचनम्‌ 
Always remember that you are absolutely unique. Just 


like everyone else. 
(Margaret Mead, American Cultural Anthropologist) 


सारस्वत वाणी ഞ്ഞ CEE 2022 आब्रील 


Cover Story 


RAVINDRA KELEKAR: 


A TRUE GANDHIAN 


U. Gopal Maller 


Ravindra Kelekar, the noted Konkani author and recipient of the 
Jnanpith Award in 2006, was born in Kuncolim in south Goa on 
March 7, 1925. His father, Dr. Rajaram Kelekar, was a physician by 
profession, who became famous because of his translation of the 
Srimad Bhagavad Gita into Portuguese language. 

Even while studying in the Lyceum High School in Ponnji 
(Panaji), he had actively participated in the Goa liberation 
movement in 1946, which had brought him in close contact with 
many a local and national leader. The socialist leader Dr. Ram 
Manohar Lohia was one among them. And it was Lohia who made 
him realise the important role played by the local language in 
mobilising people. This prompted Kelekar to understand the 
potential of his native tongue, Konkani. Here, it is pertinent to note 
that, in 1956, he had started a weekly, Gomant Bharati, with the aim 
of establishing contact with the Goan Diasporaall over the world. 

It was in 1949, Kelekar married Godubai Sardesai. And in the 
same year, influenced Gandhi and his philosophy, he left his native 
place for Wardha in the Bombay Presidency (now in Maharashtra). 
His primary objective was to be with the noted Gandhian and a 
prolific writer, Kakasaheb Kalekar. He remained under the tutelage 
of Kalekar till 1955, and, following his appointment as the librarian 
atthe Gandhi Memorial Museum, he left for Delhi. However, after one 
year, because of his irrepressible urge to participate in the Goa 
liberation movement, he returned to Goa. As a result, he was 
imprisoned by the Portuguese, and had to remain a prisoner till the 
Indian Army liberated Goa from the Portuguese occupation in 1961. 

After the liberation of Goa, there was a strong demand to merge 


सारस्वत वाणी 2022 आब्रील 


Goa with the neighbouring State of Maharashtra. Kelekar became 
very active in the campaign against the move. However, the 
plebiscite in 1967 prompted the Central Government to retain the 
separate identity of Goa, and Goa was made a Union Territory, 
bringingthe campaign to an end. 

Thereafter, Kelekar turned his attention to the literary field and 
was totally engrossed in the campaign to secure his native language, 
Konkani, recognition as a distinct language. It was during this 
period he wrote some of his most important works with an aim to 
promoting Konkani language, which included 'Aamchi Bhasha 
Konkani, in the form of a dialogue, highlighting the importance of 
Konkani to the common people, 'Shallent Konkani Kityaak, 
stressing the need to make Konkani the medium of instruction in 
Goan schools. He also prepared a Bibliography of Konkani works in 
Devanagari, Kannada and Roman scripts. And in 1987, the Goa 
Legislative Assembly passed the Official Language Bill, which made 
Konkani the official language in Goa. Finally, when Konkani was 
included in the Eighth Schedule of the Indian Constitution as an 
official language, in 1992, the struggle came to an end and Kelekar 
withdrew himself from all public activities and focussed his 
attention to his writings. 

Kelekar received the Padma Bhushan (2008),the Gomant 
Sharada Award of Kala Academy, the Sahitya Akademi Award 
(1977) and the Sahitya Akademi Fellowship (2007)—the highest 
award of the Sahitya Akademi, India's National Academy of Letters. 
Here, it is noteworthy that the first Sahitya Akademi Award in 
Konkani was won by Kelekar for his travelogue, Himalayant, in 
1977. Again in 1990, he bagged the Akademi's first Translation 
Award in Konkani for Ami Taankan Manshant Hadlee, Konkani 
translation of the Gujarati essays of Jhaverchand Meghani, in 2007. 
He was again honoured by the Akademi with a fellowship for 
lifetime achievements. He also received the 2006 Jnanpith Award, 
the first ever awarded to an author writing in the Konkani language, 
which was presented in July 2010. 


सारस्वत वाणी. A 2022 आब्रील 


N 


His writings comprise: Navi Shala, Satyagrah, Mangal Prabhat, 
Mahatma, Ashe Ashille Gandhiji, Katha ani Kanyo, Tulshi, Velevoilio 
Ghulo, Bhaja Govindam, Uzvadeche Sur, Bhashechem Samaj 
Shashtra, Mukti, Teen eke Teen, Lala Bala, Brahmandantlem, 
Tandav, Panthastha, Samidha, Vothambe and Sarjakachi, Antar 
Katha. Apart from these, he had translated the Mahabharata into 
Konkani, in two volumes. 

A Gandhian to the core and one who believed in democracy, 
Kelekar was totally committed to the principles of egalitarian 
humanism, ethical probity and the spirit of justice. Also, his 
progressive mindset, constructive thinking and espousal of truth 
without fear or favour, made him very popular as a social activist 
anda writer. 

The words he spoke while receiving the Jnanpith Award from 
the then Lok Sabha Speaker, Ms. Meira Kumar, at the overcrowded 
Kala Akademi Auditorium, are very significant in this context. He 
said: "In India regional languages are marginalised, giving English 
undue prominence. And English has shaped several 'bonsai' 
experts, 'bonsai' authors and 'bonsai' scholars, who, although, look 
beautiful, do not bear fruits....The country has produced such great 
personalities! Are we intending to bend India into a bonsai?" 

He continued: "In the last 25-30 years, some 25 Konkani books 
were published. Most of these were printed in 1000 copies and it 
took nearly 10 years to sell the stock. As a result, we cannot gather 
courage to publish more copies as it may take minimum 20 years to 
find readers." 

According to him, not only Konkani books but also books 
published in other regional languages, including the widely spoken 
national language Hindi, were facing the same situation. In our 
democratic country, all transactions and businesses were carried 
out in English. High profile jobs could be attained only if the job 
seeker knew English. It had become a status symbol. Educated 
people did not read books in regional languages. They rather opted 
for English books. However, English language had some limitations. 


सारस्वत वाणी. BEHEHHEHEN ° RRR 2022 आब्रील 


If it networked you with the world at large, it also distanced you 
from your own people. Countries like Germany, Japan, France, etc. 
belonged to the category of developed countries. But they were 
managing their affairs with their own native languages. 

At the same time, Kelekar was never opposed to English as a 
language, and to have mastery over which, he felt was good. Only 


thing, itshould notbe given undue prominence. 
Throughout his life, Kelekar lived in his ancestral house, 'Casa 


Dos Kelekars' (Kelekar House), constructed by his father in 1937, in 
his village, Priol. Ravindra Kelekar passed away at a hospital in 
Madgaon on August 27, 2010, at the age of 85, and, in deference to 
his wishes, his mortal remains were cremated at his native village 
itself, with State honours. 


SARASWATHI 


Jewellery 


Retail Dealers in 
All Kinds of Silver Anklets, Vessels & Articles 


सारस्वत वाणी. धाम 2022 आत्रील 


ഭൂമിയുടെ തെക്കെയറ്റത്ത്‌ 
ഭാഗം 1 


ഫുട്ബോളിന്റെ നാട്ടില്‍ 
ഡോ. ആശ ജയകുമാര്‍ 
15-01-2020 ബുധന്‍ 

ഫ്ളൈറ്റ്‌ നമ്പര്‍ EK 533 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തില്‍ 
നിന്നും വെളുപ്പിന്‌ 3.45ന്‌ അനന്ത വിഹായസ്സിലേക്ക്‌ പറന്നുയര്‍ന്നു. ദുബായ്‌ 
ഇന്റര്‍നാഷണല്‍ എയര്‍പോര്‍ട്ടാണ്‌ ലക്ഷ്യം. ജനാലയിലൂടെ കൊച്ചി 
വിമാനത്താവളത്തിലെ സൌരോര്‍ജ്ജം കൊണ്ടുപ്രവര്‍ത്തിക്കുന്ന 
വിളക്കുകള്‍ ഭൂമിയിലെ നക്ഷത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സുന്ദരമായ 
കാഴ്ച കുറച്ചുനേരം കാണാന്‍ സാധിച്ചു. അവ ദൃഷ്ടിയില്‍ നിന്നും മാഞ്ഞ 
പ്പോള്‍ ഞാന്‍ സീറ്റില്‍ ചാരിയിരുന്ന്‌ കണ്ണുകളടച്ചു. ഈ യാത്ര 
കഴിയുമ്പോള്‍, ഞാനും ജയകുമാറും ഭൂമിയിലെ ഏഴുവന്‍കരകളും 
കാണുവാന്‍ ഭാഗ്യം സിദ്ധിച്ച രണ്ടു വ്യക്തികളായി മാറും എന്ന്‌ 
സന്തോഷത്തോടെ, ഈശ്വരനോടുള്ള അകൈതവമായ നന്ദിയോടെ 
സ്മരിച്ചു. 

എറണാകുളത്തെ സോമന്‍സ്‌ ലിഷര്‍ ടൂര്‍സ്‌ പ്രൈവറ്റ്‌ ലിമിറ്റഡ്‌ 
എന്ന ഗ്രൂപ്പിന്റെ കുടെ ഞങ്ങള്‍ രണ്ടുപേരും സ്കാന്‍ഡിനേവിയയിലും 
റഷ്യയിലും കഴിഞ്ഞവര്‍ഷം പോയിരുന്നു. “ഞങ്ങളുടെ അടുത്ത ടൂറിനും 
നിങ്ങള്‍ രണ്ടുപേരും വരണ” മെന്ന്‌ സോമന്‍ സാറും ഭാര്യയും ഞങ്ങളോട്‌ 
പറഞ്ഞിരുന്നു. സയകര്യമുണ്ടെങ്കില്‍ൽ വരാം എന്ന്‌ ഞങ്ങള്‍ പറയുകയും 
ചെയ്തു. 

ഞാനെഴുതിയ “സ്‌കാന്‍ഡിനേവിയന്‍ സുന്ദരികള്‍” എന്ന 
യാത്രാവിവരണം വായിച്ചു കഴിഞ്ഞ്‌ എന്റെ മുത്ത സഹോദരന്‍ ശ്രീ. 
ദിവാകര്‍ പറഞ്ഞു, “എടീ, നീയും ജയകുമാറും ഇനി സത്ത്‌ 
അമേരിക്കയിലും അന്റാര്‍ട്ടിക്കയിലും പോകണം. അതും കൂടിയായായല്‍ 
ഏഴു വന്‍കരകളും കണ്ടുകഴിയും” എന്ന്‌. 

ഈ സംഭാഷണങ്ങളൊക്കെ മനസ്സില്‍ കുറിച്ചിട്ടു നടക്കുമ്പോഴാണ്‌ 
“സോമന്‍സി'ല്‍ നിന്നും “മേഘസന്ദേശ'മെത്തുന്നത്‌ (ഇ-മെയില്‍), 2020 
ജനുവരി - ഫെബ്രുവരി മാസങ്ങളിലായി സോമന്‍സ്‌ ദക്ഷിണാര്‍ദ്ധ 
ഗോളത്തിലെ ഈ ഭൂഖണ്ഡങ്ങളിലേക്ക്‌ യാത്ര ഒരുക്കുന്നുണ്ടെന്നും, 
താല്പര്യമുണ്ടെങ്കില്‍ ഉടനെ പേര്‌ രജിസ്റ്റര്‍ ചെയ്യണമെന്നും. കുറച്ചുദിവസം 
വേണ്ടിവന്നു, ഒരു തീരുമാനത്തിലെത്താന്‍. ആരോടും അഭിപ്രായം ചോദി 
ക്കാന്‍ പോയില്ല. നാലാളുകളോട്‌ ചോദിച്ചാല്‍ എട്ടുതരം അഭി 
പ്രായങ്ങളായിരിക്കും പറയുക ! ഏഴ്‌ ദിവസം കരയിലും 14 ദിവസം 
കപ്പലിലും, രണ്ടുദിവസത്തിലധികം ആകാശത്തുമായിട്ടായിരിക്കും യാത്ര. 
പതിനാലു ദിവസം കപ്പലിലിരുന്ന്‌ എന്തു ചെയ്യാനാണ്‌ എന്നായിരുന്നു 
ഞങ്ങളുടെ ഏറ്റവും വലിയ ആധി ! ഒടുവില്‍ രണ്ടും കല്‍പ്പിച്ച്‌ പോകാന്‍ 
തന്നെ തീരുമാനമായി. “ആരോഗ്യമുള്ളപ്പോള്‍, പരസഹായമില്ലാതെ 


सारस्वत वाणी... समा ഞ്ഞ 2022 आब्रील 


നടക്കാന്‍ സാധിക്കുമ്പോള്‍ ദൂരയാത്ര, ദുഷ്ക്കരയാത്ര നടത്തുക" 
എന്നതാണ്‌ ഞങ്ങളുടെ ആപ്തവാക്യം ! 

യാത്രയുടെ ആദ്യപടിയായി ‘Yellow fever vaccine’ എടുക്കാന്‍ 
സോമന്‍സ്‌ നിര്‍ദ്ദേശിച്ചു. ഞങ്ങള്‍ ആഫ്രിക്കന്‍ രാജ്യമായ കെനിയയില്‍ 
പോകുന്നതിനുതൊട്ടുമുന്‍പ്‌ ഈ കുത്തിവയ്പ്‌ എടുത്തിരുന്നു. 
അതുകൊണ്ട്‌ ഇത്തവണ ഒരു സൂചിയില്‍ നിന്നും “രച്ചപ്പെട്ടു'. രണ്ടാമത്തെ 
നിര്‍ദ്ദേശം, അര്‍ജന്റീനയുടെ വിസ കിട്ടാനായി ഡല്‍ഹിയിലെ അര്‍ജന്റീന 
എംബസിയില്‍ ഇന്റര്‍വ്യൂവിന്‌ നേരിട്ട്‌ ഹാജരാകണം എന്നതായിരുന്നു. 
ഇ-മെയില്‍ വഴിയും വിസയ്ക്ക്‌ അപേക്ഷിക്കാം. പക്ഷെ വല്ലാ ത്ത 
കാലതാമസം ഉണ്ടാകാം. അതൊഴിവാക്കാനാണ്‌ നേരിട്ടുള്ള കൂടിക്കാഴ്ച. 
ഞങ്ങള്‍ക്ക്‌ ഡിസംബര്‍ 279o തിയതി രാവിലെ 10 മണിക്കാണ്‌ 
കുടിക്കാഴ്ചയ്ക്ക്‌ സമയം അനുവദിച്ചുകിട്ടിയത്‌. 

ഞങ്ങള്‍ക്ക്‌ രണ്ടുപേര്‍ക്കും കോഴിക്കോട്‌ എയര്‍പോര്‍ട്ടില്‍ നിന്നും 
ഡല്‍ഹിയിലേക്കും, തിരിച്ചുകോഴിക്കോട്ടേക്കുമുള്ള ഫ്ളൈറ്റ്‌ ടിക്കറ്റ്‌ 
സോമന്‍സ്‌ തന്നെ ശരിപ്പെടുത്തിത്തന്നു. അര്‍ജന്റീന എംബസിയില്‍ നിന്നും 
കേവലം അഞ്ചുമിനിട്ട്‌ നടന്നാലെത്താവുന്ന ദൂരത്ത്‌ ചെറിയൊരു ഫ്ളാറ്റില്‍ 
മുറിയും ബുക്കുചെയ്തുതന്നത്‌ വലിയ അനുഗ്രഹവും സാകര്യവുമായി. 
ഞങ്ങള്‍ 26-0० തിയതി രാത്രി അവിടെയെത്തി. രാവിലെ, ഡല്‍ഹിയിലെ 
തണുത്ത വെളുപ്പാന്‍ കാലത്ത്‌ (TC) നടക്കാനിറങ്ങിയപ്പോള്‍ എംബസി 
എവിടെയാണെന്ന്‌ കണ്ടുപിടിച്ചു. “ഹൊ, ഇത്ര യും അടുത്താണോ എംബസി 
P എന്ന്‌ ഞങ്ങള്‍ അത്ഭുതപ്പെട്ടു. "Embajada Arjentina' എന്നാണ്‌ വസന്ത്‌ 
വിഹാറിലെ എംബസിയുടെ സ്പാനിഷ്‌ നാമം. 

ഞങ്ങള്‍ 9.45ന്‌ തന്നെ ആവശ്യമുള്ള രേഖകളൊക്കെ അടങ്ങുന്ന 
ഫയലുമായി അവിടെയെത്തി. മലയാളികളായ സക്കറിയയും സുമയും 
അവിടെ കാത്തുനില്‍പ്പുണ്ടായിരുന്നു. അല്പസമയത്തിനകം 
തണുത്തുവിറച്ച്‌ ജിജിമോനുമെത്തി. “ഡല്‍ഹിയില്‍ ഇത്രയും 
തണുപ്പുണ്ടായിരിക്കും എന്ന്‌ ഓര്‍ത്തില്ല, അതു കൊണ്ട്‌ സ്വറ്റര്‍ 
കൊണ്ടുവരാന്‍ മറന്നു” എന്നുപറഞ്ഞു അദ്ദേ ഹം! 

കൃത്യം 10 മണിക്ക്‌ ഗേറ്റ്‌ തുറന്ന്‌ അവിടത്തെ സെക്യൂരിറ്റി 
ഉദ്യോഗസ്ഥന്‍ ഞങ്ങളെ അകത്തേക്ക്‌ പ്രവേശിപ്പിച്ചു. രജിസ്റ്ററില്‍ പേര്‍, 
ആഗമനോദ്ദേശം, മേല്‍വിലാസം, ഫോണ്‍നമ്പര്‍ എന്നിവയൊക്കെ 
എഴുതിച്ചു. അതിനുശേഷം വിശ്രമമുറിയില്‍ കാത്തിരിക്കാന്‍ പറഞ്ഞു. 
അല്പസമയം കഴിഞ്ഞ്‌ പാലക്കാട്ടുകാരന്‍ പ്രകാശുമെത്തി. 
സഹയാത്രികരാകാന്‍ പോകുന്ന ഞങ്ങള്‍ ആറുപേരും പരസ്പരം 
പരിചയപ്പെട്ടു. 

ചെറുപ്പക്കാരിയും സുന്ദരിയുമായ സ്വര്‍ണ്ണത്തലമുടിക്കാരിയാണ്‌ 
ഇന്റര്‍വ്യൂ നടത്തിയത്‌. അര്‍ജന്റീന എന്ന്‌ കേള്‍ക്കുമ്പോള്‍ ആദ്യം എന്താണ്‌ 
നിങ്ങളുടെ മനസ്സിലേക്ക്‌ കടന്നു വരുന്നതെന്ന്‌ അവര്‍ എന്നോടും 
ജയകുമാറിനോടും ചോദിക്കേണ്ട താമസം, മറഡോണ എന്ന്‌ ജയകുമാറും 


सारस्वत वाणी 2022 आब्रील 


ഫുട്ബോള്‍ എന്ന്‌ ഞാനും ആവേശത്തോടെ മറുപടി പറഞ്ഞു. അതുകേട്ട്‌ 
ആ സുന്ദരി വെണ്ണ പോലെ, ഐസ്ക്രീം പോലെ “അലിഞ്ഞു”. സ്വല്പം 
ഗൌരവമാര്‍ന്ന മുഖത്ത്‌ പുഞ്ചിരി മൊട്ടിട്ടു ! ഞങ്ങള്‍ ഏതൊക്കെ 
സ്ഥലങ്ങളാണ്‌ സന്ദര്‍ശിക്കാനുദ്ദേശിക്കുന്നതെന്ന്‌ ചോദിച്ചു. “സോമന്‍സ്‌” 
ഞങ്ങള്‍ക്ക്‌ കാര്യപരിപാടികളുടെ വിശദാംശങ്ങള്‍ അയച്ചു 
തന്നിരുന്നതുകൊണ്ട്‌ “ശഡശഡേന്ന്‌ ഉത്തരം പറഞ്ഞു. അര്‍ജന്റീനയില്‍ 
ഇനിയും പലതും കാണാനുണ്ടെന്ന്‌ പറഞ്ഞ്‌ അവര്‍ രണ്ടുമൂന്ന്‌ 
ലഘുലേഖകള്‍ ഞങ്ങള്‍ക്ക്‌ തന്നു. ഒരാഴ്ചയ്ക്കകം ഞങ്ങളുടെ വിസ 
സോമന്‍സിലേക്ക്‌ അയയ്ക്കാമെന്ന്‌ പറഞ്ഞ്‌ അവര്‍ ഞങ്ങള്‍ക്ക്‌ ശുഭയാത്ര 
നേര്‍ന്നു. 

സമയം 11 മണിയാകുന്നതേയുള്ളു. ഞങ്ങള്‍ തൊട്ടടുത്തുള്ള മെട്രോ 
സ്റ്റേഷനില്‍ നിന്നും രണ്ടു ട്രെയിനുകള്‍ മാറിക്കയറി, “ചോദിച്ച്‌ ചോദിച്ച്‌” 
എന്റെ മെഡിക്കല്‍ ടെക്സ്റ്റ്‌ ബുക്കിന്റെ പ്രസാധകരായ 'Jaypee'oxes 
ഓഫീസിലെത്തി. പുസ്തകത്തിന്റെ അടുത്ത പതിപ്പില്‍ കാതലായ മാറ്റം 
വരുത്തണമെന്ന്‌ എഡിറ്റോറിയല്‍ ബോര്‍ഡ്‌ എന്നോട്‌ പറഞ്ഞിരുന്നു. 
എന്തൊക്കെ മാറ്റങ്ങള്‍ വരുത്തണമെന്ന്‌ ഞങ്ങള്‍ വിശദമായി ചര്‍ച്ച ചെയ്തു. 
ഉച്ചഭക്ഷണം നല്‍കി അവര്‍ ഞങ്ങളെ സല്‍ക്കരിച്ചു; ഞങ്ങള്‍ ദൂരയാത്രയ്ക്ക്‌ 
പുറപ്പെടുകയാണെന്നറിഞ്ഞ്‌ യാത്രാമംഗളങ്ങളും നേര്‍ന്നു. യാത്ര 
തുടങ്ങുന്നതിനുമുന്‍പ്‌ പുതിയ പുസ്തകത്തിന്റെ പണി കഴിയുന്നത്ര 
പൂര്‍ത്തിയാക്കിത്തരണം എന്നു പറയാനും എഡിറ്റോറിയല്‍ ബോര്‍ഡ്‌ 
അംഗം, മലയാളി, ഡോളി മറന്നില്ല ! 

ഡല്‍ഹിയില്‍ നിന്നും മെട്രോയുടെ എയര്‍പോര്‍ട്ട്‌ എക്സ്പ്രസ്സില്‍ 
യാത്ര ചെയ്തപ്പോള്‍ വളരെ സന്തോഷവും അഭിമാനവും തോന്നി. നമ്മുടെ 
ഭാരതം ഒട്ടും മോശമല്ല ! അനേകം ലോകരാഷ്ട്രങ്ങളില്‍ യാത്ര ചെയ്യാന്‍ 
ഭാഗ്യം സിദ്ധിച്ച ഞങ്ങള്‍ക്ക്‌, നമ്മുടെ സ്വന്തം മെട്രോ വളരെ സുന്ദരവും 
സുഖകരവുമാണെന്നും മറ്റ്‌ ആധുനിക രാജ്യങ്ങളുടെ മെട്രോ 
ട്രെയിനുകളുടെ ഒപ്പമെത്തുന്നതാണെന്നും നസ്സിലായി. “മെട്രോമാന്‍ ശ്രീ. 
ശ്രീധരന്‍ കീ ജയ്‌ !' അദ്ദേഹത്തിന്‌ എന്താ “ഭാരത രത്നം” നല്‍കാത്തത്‌ എന്ന്‌ 
ഞങ്ങള്‍ അതിശയിച്ചു. രാത്രി ഞങ്ങള്‍ സുഖമായി കോഴിക്കോട്ടെത്തി. ഓ, 
ഒരു കാര്യം പറയാന്‍ മറന്നു - ഡല്‍ഹി എയര്‍പോര്‍ട്ടില്‍ സ്വറ്ററുകളുടേയും 
ജാക്കറ്റുകളുടേയും വന്‍ ശ്രേണി വില്‍പ്പനയ്ക്ക്‌ വച്ചിരുന്നു. 
അന്റാര്‍ട്ടിക്കയിലെ തണുപ്പിനെ ചെറുക്കാനുതകുന്ന, അധികം ഭാരമില്ലാത്ത 
രണ്ടു ജാക്കറ്റുകള്‍ വീതം ഞങ്ങളവിടെ നിന്നും വാങ്ങി. 
6-1-2020 

പവര്‍പോയിന്റിന്റെ സഹായത്തോടെ നിജോ ക്ലാസ്സെടുക്കുകയാണ്‌ 
- കൊച്ചിയില്‍ നിന്നും ദുബായ്‌ വഴി ബ്രസീലിലേക്കും അവിടെനിന്ന്‌ 
അര്‍ജന്റീനയിലേക്കും അന്റാര്‍ട്ടിക്കയിലേക്കും നമ്മള്‍ സഞ്ചരിക്കുവാന്‍ 
പോകുന്ന റൂട്ട്‌, വാഹനങ്ങള്‍, കാണാന്‍ പോകുന്ന സ്ഥലങ്ങള്‍, അവിടത്തെ 
കാലാവസ്ഥ - എല്ലാം, എല്ലാം. മരിയ എന്ന സുന്ദരിക്കുട്ടി ഇടയ്ക്ക്‌ ചില 
പ്രധാന കാര്യങ്ങള്‍ കൂട്ടിച്ചേര്‍ക്കും. എനിക്ക്‌ ചുറ്റും എന്റെ സഹയാത്രിക 


നത്ത്‌: 2022 आब्रील 


രാകാന്‍ പോകുന്നവരില്‍ ചിലര്‍ ഇരിപ്പുണ്ട്‌ - സര്‍വ്വശ്രീ. കുരുവിള, സൂസമ്മ, 
ബാബു സക്കറിയ, സുമ, ടോം, കവിത, വിജയന്‍ പിള്ള, കിണി, റാണി, 
ജോര്‍ജ്ജ്‌ എന്നിവര്‍. എല്ലാവരും ഞങ്ങളുടെ ടൂര്‍ ഗൈഡ്‌ നിജോയുടെ 
വിവരണം ശ്രദ്ധയോടെ കേട്ടു. നിജോ ഞങ്ങളുടെ സ്‌കാന്‍ഡിനേവിയന്‍ 
യാത്രയുടേയും ടൂര്‍ഗൈഡ്‌ ആയിരുന്നു. ക്രിക്കറ്റ്‌ കളിക്കാരന്റെ മട്ടും 
ഭാവവുമുള്ള, ഈര്‍ജ്ജസ്വലനും ശാന്തസ്വഭാവിയും ഉത്തരവാദിത്വവുമുള്ള 
ചെറുപ്പക്കാരന്‍. അക്കാര്യം അന്നവിടെ എത്തിയവരോട്‌ ഞാന്‍ പറ 
ഞ്ഞപ്പോള്‍ എല്ലാവരും നല്ലൊരു കയ്യടി പാസ്സാക്കി. മരിയ ഞങ്ങ 
ള്‍ക്കെല്ലാവര്‍ക്കും പലതരം ലഘുലേഖകള്‍ നല്‍കി. കൊണ്ടു പോകേണ്ട 
സാധനങ്ങളുടെ ലിസ്റ്റ്‌, കൊണ്ടുപോകാന്‍ പാടില്ലാത്തവയുടെ ലിസ്റ്റ്‌, 
കൈവശം സൂക്ഷിക്കേണ്ടുന്ന കറന്‍സി... 

മരിയ തന്ന ലഘുലേഖയുടെ തലക്കെട്ടു കണ്ട്‌ ഞാന്‍ അറിയാതെ 
പുഞ്ചിരിച്ചുപോയി - ‘At the end of the world... Antarctica with South 
America, covering Brazil, Argentina, Antarctica, Ushuaia, Falkland 
Island, Uruguay... Departure 15 Jan 2020; Arrival 04 February 2020.” 

ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഭംഗിയായി പാക്ക്ചെയ്ത്‌ 
ഞങ്ങളിതാ, ദുബായിലേക്ക്‌ യാത്ര തുടങ്ങുന്നു - To the end of the world ന്റെ 
ആദ്യഘട്ടം !! 
റിയോ ഡി ജനീറോയില്‍... 
15-01-2020 

“എക്സ്ക്യൂസ്‌ മീ മാഡം... ഹിയര്‍ ഈസ്‌ യുവര്‍ ബ്രേക്ഫാസ്റ്റ്‌...” 
കണ്ണുതുറന്നു നോക്കിയപ്പോള്‍ പുഞ്ചിരിച്ചു കൊണ്ട്‌ എയര്‍ ഹോസ്റ്റസ്‌. 
എമിറേറ്റ്‌സിന്റെ സുന്ദരമായ യൂണിഫോമില്‍, കയ്യിലൊരു ട്രേയുമായി 
ആകാശസുന്ദരി നില്‍ക്കുകയാണ്‌. ഞാന്‍ നന്ദി പറഞ്ഞുകൊണ്ട്‌ ട്രേ വാങ്ങി. 
ഇന്ത്യന്‍ സമയം വെളുപ്പിന്‌ അഞ്ചരയോ മറ്റോ ആയിട്ടേയുള്ളു. ചൂട്‌ ഉപ്പുമാ, 
ബണ്‍, ജാം, ബട്ടര്‍, രാജ്മ മസാല, പലതരം പഴങ്ങളുടെ കഷ്ണങ്ങള്‍, കാപ്പി 
എന്നിവയായിരുന്നു വിഭവങ്ങള്‍. ഇന്റര്‍നാഷണല്‍ ഫ്ളൈറ്റുകളില്‍ 
അസമയത്ത്‌ നല്‍കിവരുന്ന ഭക്ഷണം ഒരു ശല്യമായിട്ടാണ്‌ പലപ്പോഴും 
തോന്നിയിട്ടുള്ളത്‌. പക്ഷെ, ഇനി എപ്പോഴാണ്‌ ഭക്ഷണം കിട്ടുക എന്ന്‌ 
നിശ്ചയല്യ. അതു കൊണ്ട്‌ ഫ്രൂട്ട്സ്‌, ഉപ്പുമാവ്‌ എന്നിവ കഴിച്ചു. ബണ്‍, ജാം 
എന്നിവ ഹാന്‍ഡ്‌ ബാഗില്‍ നിക്ഷേപിച്ചു. ദുബായ്‌ സമയം 7.10 AMO 
ഞങ്ങള്‍ ആലക്തികപ്രഭയില്‍ കുളിച്ചുനില്‍ക്കുന്ന ദുബായ്‌ ഇന്റര്‍നാഷണല്‍ 
എയര്‍പോര്‍ട്ടില്‍ ലാന്‍ഡ്‌ ചെയ്തു. സഞ്ചരിച്ച ദൂരം 2789 കി.മീ., സമയം 3 
മണിക്കൂര്‍ 40 മിനിറ്റ്‌. ദുബായ്‌ എയര്‍പോര്‍ട്ട്‌ രാത്രിമഴയില്‍ 
നനഞ്ഞുകിടക്കുന്നു. പുറത്തെ രഷ്മാവ്‌ വെറും 14°C. 

ബ്രസീലിലെ ഒരു സംസ്ഥാനമായ റിയോ ഡി ജനീറോയിലേക്കുള്ള 
അടുത്ത ഫ്ളൈറ്റ്‌ 8.05 AM നാണ്‌. അതായത്‌ കൃത്യം ഒരു മണിക്കൂര്‍ 
കഴിഞ്ഞ്‌. ഞങ്ങള്‍ വേഗം എയര്‍പോര്‍ട്ടിലെ വാഷ്‌ റൂമില്‍ പോയി ശാരീരിക 
ശുദ്ധിവരുത്തി. രണ്ടുമൂന്ന്‌ എസ്‌ക്കലേറ്ററുകളിലും, ബസ്സിലും മാറിമാറി 


2022 MNT 


सारस्वत वाणी 


ക്കയറി B4 Terminal ല്‍ എത്തി. എമിറേറ്റ്‌സിന്റെ അടുത്ത ഫ്ളൈറ്റ്‌ അവിടെ 
നിന്നാണ്‌ പുറപ്പെടുക. 

ഞങ്ങള്‍ നടന്നുപോകുന്ന വഴികള്‍ക്കിരുവശത്തുമായി 
വെട്ടിത്തിളങ്ങുന്ന ഷോറൂമുകള്‍ യാത്രക്കാരെ മാടിവിളിച്ചുകൊണ്ടിരുന്നു. 
ഷോപ്പിംഗില്‍ ഭ്രമമുള്ളവരെ പ്രലോഭിപ്പിക്കുന്ന വിധത്തിലാണ്‌ സാധനങ്ങള്‍ 
പ്രദര്‍ശിപ്പിച്ചുവച്ചിരിക്കുന്നത്‌. ഈന്തപ്പനകളും ചിലയിടത്ത്‌ തലയെടുപ്പോടെ 
നില്‍ക്കുന്നുണ്ട്‌. സ്വര്‍ണ്ണക്കടകള്‍ക്കടുത്തായി സ്വര്‍ണ്ണവര്‍ണ്ണത്തിലുള്ള 
ഈന്തപ്പനയും പ്രഡ്ടിയോടെ വിളങ്ങുന്നു. 

ഫ്‌ളൈറ്റില്‍ ഞങ്ങളുടെ ടീമിന്‌ പലയിടങ്ങളിലായിട്ടാണ്‌ 
സീറ്റുകിട്ടിയത്‌. ഭാര്യാഭര്‍ത്താക്കന്മാര്‍ക്ക്‌ തൊട്ടടുത്ത സീറ്റുകള്‍ കിട്ടുന്ന 
തരത്തില്‍ ഞങ്ങളെല്ലാവരും സീറ്റുകള്‍ മാറിയിരുന്നു. ലാലമ്മ - ജോസ്‌ 
ദമ്പതികള്‍ കാലുനീട്ടിയിരിക്കാന്‍ പറ്റുന്ന, ഒഴിഞ്ഞുകിടന്നിരുന്ന 
രണ്ടുസീറ്റുകളിലേക്ക്‌ മാറിയിരുന്നതോടെ എന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന 
രണ്ടുസീറ്റുകള്‍ കാലിയായി. പതിനാലര മണിക്കൂര്‍ നീളുന്ന യാത്രയാണ്‌ 
ഇനി വരാന്‍ പോകുന്നത്‌. യാത്രയ്ക്കിടയില്‍ കുറച്ചുസമയം നീണ്ടുനിവര്‍ന്ന്‌ 
കിടക്കാമല്ലോ എന്നോര്‍ത്തപ്പോള്‍ ആശ്വാസം തോന്നി. 

വിമാനത്തില്‍ ഞങ്ങള്‍ക്ക്‌ രണ്ടുപേര്‍ക്കും വെജിറ്റേറിയന്‍ ബ്രേക്ക്‌ 
ഫാസ്റ്റും ഉച്ചഭക്ഷണവും കിട്ടി. ബസ്മതി റൈസ്‌ പുലാവ്‌, പനീര്‍ ബട്ടര്‍ 
മസാല, വെജ്കട്ലറ്റ്‌, സബ്ജി, ങ്ങഅച്ചാര്‍, ബണ്‍ എന്നിവയും 
പഴക്കഷ്ണങ്ങളും കിട്ടി. പിന്നങ്ങട്‌ നീണ്ടുനിവര്‍ന്നുകിടന്ന്‌ ഉറങ്ങി. 
ഉണര്‍ന്നപ്പോള്‍ Walt Disney യുടെ 'Penguins' എന്ന സിനിമ കണ്ടു. എത്ര 
സുന്ദരന്മാരായ പക്ഷികള്‍ ! അവ കുടുണ്ടാക്കുന്നതും മുട്ടയിടുന്നതും മുട്ട 
കാല്‍പാദങ്ങളില്‍ വച്ചുകൊണ്ട്‌ ചൂടുപകരുന്നതും കുഞ്ഞുങ്ങളെ 
സംരക്ഷിക്കുന്നതുമൊക്കെ കാണേണ്ടതുതന്നെ. പെന്‍ഗ്വിനും തന്‍കുഞ്ഞ്‌ 
പൊന്‍കുഞ്ഞ്‌ ! 

യാത്രയ്ക്കിടയില്‍, ശരീരത്തിലെ രക്തയോട്ടം സുഗമമായി 
നടക്കാനും, കാലിലെ ഞരമ്പുകളില്‍ (veins) രക്തം കട്ട 
പിടിക്കാതിരിക്കാനും, ഞങ്ങള്‍ പല പ്രാവശ്യം തലങ്ങും വിലങ്ങും നടന്നു. 
എയര്‍ ഹോസ്റ്റസ്സുമാര്‍ വിശ്രമിക്കുന്ന സ്ഥലത്തു പോയി വെള്ളം, ജ്യൂസ്‌ 
എന്നിവ വാങ്ങിക്കുടിച്ചു. അവര്‍ സസന്തോഷം ഞങ്ങളുടെ ആവശ്യങ്ങള്‍ 
സാധിച്ചുതന്നു. 

'ഞങ്ങളുടെ റൂട്ട്മാപ്പ്‌ ടി. വി. സ്ക്രീനില്‍ നോക്കി മനസ്സിലാക്കി. 
ദുബായില്‍ നിന്നും പറന്ന്‌ ആഫ്രിക്കന്‍ വന്‍കരയ്ക്ക്‌ കുറുകെയാണ്‌ 
വിമാനം പറന്നുകൊണ്ടിരിക്കുന്നത്‌. കൂട്ടത്തില്‍ ഭൂമദ്ധ്യരേഖയും ക്രോസ്സ്‌ 
ചെയ്യുന്നുണ്ട്‌. അതുകഴിഞ്ഞ്‌ അറ്റ്ലാന്റിക്‌ മഹാസമുദ്രം. സൌത്ത്‌ 
അമേരിക്കയുടെ കിഴക്കന്‍ തീരത്താണ്‌ റിയോ ഡി ജനീറോ. 

ദുബായില്‍ നിന്നും 11880 കിലോമീറ്റര്‍ ദൂരം 14 മണിക്കൂര്‍ 30 മിനിറ്റ്‌ 
സമയം കൊണ്ട്‌ യാത്ര ചെയ്ത്‌ ബ്രസീല്‍ സമയം വൈകീട്ട്‌ 3.450 ഞങ്ങള്‍ 
റിയോ ഡി ജനീറോയിലെ Rio Galeao Tom Jobim [International Airport ല്‍ 
സുഖമായി എത്തിച്ചേര്‍ന്നു (Galeao Airport) 


सारस्वत वाणी. B अका 2022 നിന 


ബാഗുകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോള്‍ ഞങ്ങള്‍ ഒരുമിച്ച്‌ 24 പേരുള്ള 
സംഘമായി നിജോയുടെ കൂടെ പുറത്തിറങ്ങി. (ഞങ്ങളുടെ ഗ്രൂപ്പിലെ 
നാലുപേര്‍ ദുബായില്‍ നിന്നാണ്‌ ഗ്രൂപ്പിന്റെ കൂടെ ചേര്‍ന്നത്‌.) Brasil 
എന്നെഴുതിയ വലിയ അക്ഷരങ്ങള്‍ ക്കൊപ്പം ഞങ്ങള്‍ നിരന്നുനിന്ന്‌ 
ഫോട്ടോയെടുത്തു. ‘GROUPO GEORGE NIJO' എന്നെഴുതിയ 
കടലാസും പിടിച്ച്‌ ചുരുളന്‍ മുടിക്കാരി ഗൈഡ്‌ മരിയ ജോസ്‌ ഞങ്ങളെ 
എതിരേറ്റ്‌ വലിയ ബസ്സിനുനേര്‍ക്ക്‌ നയിച്ചു. ഞങ്ങളുടെ വിമാനത്തിന്റെ 
പൈലറ്റും ബാക്കി “ക്രു” വും ആ സമയത്ത്‌ അവിടെയെത്തി. അവരുടെ 
അനുമതിയോടെ ഞാന്‍ അവരോടൊപ്പം ഫോട്ടോയെടുത്തു. 
ഹോട്ടല്‍ വിന്‍ഡ്സര്‍ എക്സല്‍സിയറിലേക്ക്‌... 

എയര്‍പോര്‍ട്ടിലെ സുഖശീതളമായ അന്തരീക്ഷത്തില്‍ നിന്നും 
പുറത്തുകടന്ന ഞങ്ങളെ ചൂടുവായു വന്നുപൊതിഞ്ഞു. കേരളത്തിലേതു 
പോലെ, സാമാന്യം നല്ല ചൂടുള്ള കാലാവസ്ഥ. പക്ഷെ, ബസ്സിനകത്ത്‌ 
തണുപ്പായതുകൊണ്ട്‌ ആശ്വാസം തോന്നി. 

(തുടരും) 


SINCE 1890 
(NV 


H. VENKATESH NAIK 


2022 NT 


सारस्वत वाणी 


ഗോവയിലെ വിസ്താരം 


അദ്ധ്യായം : ഒന്ന്‌ 
ഓര്‍മ്മകളുടെ ഏടുകളില്‍ 
ശ്രീകേഷ്‌ പുതുവാശ്ശേരി 


ഗോവ: യാത്രീകരുടെ പറുദീസ എന്നറിയപ്പെടുന്ന ഈ കൊച്ചു 
സുന്ദരമായ സംസ്ഥാനത്തിന്റെ പേരുകേള്‍ക്കുമ്പോള്‍ നമ്മുടെ മനസ്സിലേക്ക്‌ 
ആദ്യം ഓടിയെത്തുന്ന ചിന്തയെന്താണ്‌?. ഗോവയിലെ നീലനിറമുള്ള സുന്ദര 
യ കടല്‍ത്തീരങ്ങളണോ?. കൊങ്കണി ഭാഷയുടെ മാധുര്യത്തില്‍ കാതുകളെ 
കുളിരണിയിക്കുന്ന ഗോവന്‍ സംഗീതമാണോ? 

gate de പറങ്കിമാങ്ങ വാറ്റിയെടുത്തുണ്ടാക്കുന്ന പ്രാദേശിക 
മദ്യമായ ഫെന്നിയുണ്ടാക്കുന്ന ഉന്മാദമാണോ? എന്തുതന്നെയായാലും 
ആഓാര്‍മ്മകള്‍ക്കെല്ലാം ഒരു മാധുര്യമുണ്ടാകും, അത്‌ തീര്‍ച്ച. ഇന്ന്‌ ഇന്‍ഡ്യക്ക്‌ 
വിനോദസഞ്ചാരത്തില്‍ എറ്റവും കുടുതല്‍ വിദേശനാണ്യം നേടിത്തരുന്ന സം 
സ്ഥാനമാണ്‌ ഗോവ. ഇതെല്ലാം പ്രശാന്ത സുന്ദരമായ ഇന്നത്തെ ഗോവയുടെ 
അവസ്ഥ. എന്നാല്‍ രണ്ടരശതാബ്ദം മുന്നേവരെയുള്ള ഗോവ ഇങ്ങനെ ആയി 
രുന്നോ?. അല്ല എന്നുള്ളത്‌ ദുഃഖകരമായ യാഥാര്‍ത്ഥ്യം. കാലം മനപ്പുര്‍വ്വം ഒളി 
പ്പിച്ചു വച്ച ആ ചരിത്രത്തില്‍ ഗോവയ്ക്ക്‌ വാക്കുകളില്‍ വിവരണാതീതമായ 
വിങ്ങലുകളുണ്ട്‌, പറഞ്ഞറിയിക്കാന്‍ കഴിയാത്ത വേദനകളുണ്ട്‌, അണയാത്ത 
ദുഃഖമുണ്ട്‌, അടക്കാനാകാത്ത നിലവിളികളുണ്ട്‌. ചരിത്രം അത്‌ സത്യമാണ്‌. 
എത്ര കുഴിച്ചു മൂടാന്‍ ശ്രമിച്ചാലും ഒരിക്കല്‍ ഉയര്‍ത്തെഴുന്നേല്‍ക്കുക തന്നെചെ 
യ്യു. ആ ചരിത്രമാണ്‌ “രക്തക്കറപുരണ്ട ഓര്‍മ്മകളിലൂടെ ഗോവയിലെ 
വിസ്താരം” ഇവിടെ പറയാന്‍ ശ്രമിക്കുന്നത്‌. 

ഇന്‍ഡ്യയുടെ പടിഞ്ഞാറ്‌ കൊങ്കണ്‍ പ്രദേശത്ത്‌ 3702 ചതുരശ്ര കി.മി 
വിസ്തീര്‍ണ്ണത്തില്‍ വടക്ക്‌ മഹാരാഷ്ട്രയും, തെക്ക്കിഴക്ക്‌ കര്‍ണാടകയും, പടി 
ഞ്ഞാറ്‌ അറബിക്കടലാലും ചുറ്റപ്പെട്ടുകിടക്കുന്ന ഗോവയുടെ തലസ്ഥാനം പനാ 
ജിയും ഏറ്റവും വലിയപട്ടണം വാസ്‌കോ എന്നറിയപ്പെടുന്ന വാസ്‌കോഡ ഗാമ 
യുമാണ്‌. ശിലായുഗത്തോളം പഴക്കമുണ്ട്‌ ഗോവയുടെ സംസ്കരത്തിന്‌. ഗോവ 
യുടെ തെക്ക്ഭാഗത്തായി ഒഴുകുന്ന കുശാവതി നദിക്കരയിലെ ഉസ്ഗാലിമളില്‍ 
നിന്നും ലഭിച്ച ശിലാലിഖിതങ്ങള്‍ക്ക്‌ ഏകദേശം 20000-30000 നും വര്‍ഷത്തിനി 
ടയില്‍ പഴക്കമുണ്ട്‌. ഒരിക്കല്‍ ഗോവ; ഗോമന്ത, ഗോമഞ്ചല,ഗോപകപട്ടണം, 
ഗോപകാപുരി, ഗോവെം, ഗോമന്തക്‌, എന്നീ പേരുകളില്‍ അറിയപ്പെട്ടിരുന്നു. 
മഹാഭാരതത്തില്‍ ഗോപരാഷ്ട്രമെന്നും, ഗോവരാഷ്ട്രമെന്നും ഹരിവരാസനം, 
സ്കന്ദപുരാണം എന്നീ സംസ്കൃത ഗ്രന്ഥങ്ങളില്‍ ഗോപകപട്ടണം എന്നും 
ഗോവ അറിയപ്പെട്ടിരുന്നു. പോര്‍ട്ടുഗലിന്റെ അടയാളങ്ങള്‍ ഇന്നും അവശേഷി 
ക്കുന്ന ഗോവക്ക്‌ കിഴക്കിന്റെ റോം എന്നുകൂടി പേരുണ്ട്‌. 

ബി.സി മുന്നാം ശതകത്തില്‍ ഗോവ ഭരിച്ചിരുന്ന മാര്യസാമ്മാജ്യ ചക്ര 
വര്‍ത്തിയും മഗധ ജനപഥത്തിന്റെ പ്രിയപുത്രനും ബുദ്ധമതപ്രചാരകനു 
യിരുന്ന അശോകന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട്‌ ഗോവയുടെ ചരിത്ര 
ത്തിനും. ബി.സി. രണ്ടാം ശതകത്തില്‍ ശതവാഹനന്മാര്‍ ഗോവയില്‍ ആധി 
പത്യം ഉറപ്പിച്ചു. പിന്നീട്‌ എഡി 4 മുതല്‍ 6 വരെയുള്ള ശതകങ്ങള്‍ ബോജ രാജാ 
ക്കന്മാരുടെ ചില പ്രവശ്യകള്‍ മനര്യന്മാരുടെയും കീഴിലായിരുന്നു. 6-9० ശതക 
ത്തില്‍ ചാലുക്യര്‍ മാര്യന്മാരെ കീഴിടക്കി. എ.ഡി 578 മുതല്‍ 753 വരെ 
ചാലൂക്യന്മാരുടെ കൈകളിലായിരുന്നു ഗോവയുടെ ഭരണം. എ.ഡി-753 ല്‍ 
രാര്രടകൂടന്മാര്‍ ഗോവ പിടിച്ചടക്കി. എ.ഡി-973 ആയപ്പോഴേയ്ക്കും ഭരണം 
കദംബരുടെ കൈകളില്‍ എത്തിചേര്‍ന്നു. ഈ കാലഘട്ടത്തില്‍ ഗോവ 


सारस्वत वाण — 0. — 2022 आत्रील 


സാംസ്‌കാരികമായും വാണിജ്യപരമായും ഉന്നതിയിലെത്തി. 5108199065 
കാലഘട്ടത്തിന്റെ അന്ത്യത്തിലാണ്‌ ഗോവയില്‍ ജൈനമത വിശ്വാസത്തിന്‌ തിരി 
തെളിഞ്ഞത്‌. C.E-131208 ഗോവ, ഡല്‍ഹി, സുല്‍ത്താന്‍ ഭരണത്തിന്‍ കീഴിലായി. 
എന്നാല്‍ അധികം താമസിയാതെ വിജയനഗര ചക്രവര്‍ത്തിയായ ഹരിഹരന്‍ 


ഒന്നാമന്‍ ഗോവ തന്റെ കീഴിലാക്കി. C.E-1469 വരെ വിജയനഗര ശക്തിക്കു കീഴി 
ലായിരുന്നു ഗോവ. എ.ഡി 1471-ല്‍ ഗുല്‍ബാര്‍ഗയിലെ ബാപ്മനി സുല്‍ത്താന്റെ 
കീഴിലും അദ്ദേഹത്തിന്റെ കൈകളില്‍ നിന്നും ബീജാപൂര്‍ സുല്‍ത്താനായ 
ആദില്‍-ഷായുടെ കരങ്ങളിലേക്കും ഗോവ എത്തപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാല 
ഘട്ടത്തിലെ ഉപ-തലസ്ഥാനമാക്കി വളര്‍ത്തിയെടുത്ത പ്രസിദ്ധമായ പ്രവശ്യ 
യാണ്‌ പോര്‍ട്ടുഗലിന്റെ തലസ്ഥാനമായിത്തീര്‍ന്ന വേല ഗോവ. 

അക്കാലത്ത്‌ പോര്‍ട്ടുഗീസുകാര്‍ കച്ചവടത്തിനായുള്ള സമുദ്ര മാര്‍ഗ്ഗ 


ങ്ങള്‍ക്കായി തിരച്ചില്‍ നടത്തുന്ന കാലഘട്ടമായിരുന്നു. C.E-1498 ല്‍ വ്യാപാരി 
യായ വാസ്‌കോ W ഗാമ ഇന്‍ഡ്യയിലേക്കുള്ള യാത്രാമധ്യേ ആഫ്രിക്കയുടെ 
കിഴക്കന്‍ തീരമായ മാളിന്ദിയില്‍ വച്ച്‌ ദിശനഷ്ടപ്പെട്ടു. എന്നാല്‍ കോഴിക്കോട്‌ 
ഭരിച്ചിരുന്ന പ്രശസ്തനായ സാമൂതിരി രാജാവിന്റെ നാവീക സൈന്യാധിപനായ 
ഇബിന്‍ അസീസിനെകടലില്‍ വച്ച്‌ അദ്ദേഹം കണ്ടുമുട്ടുകയും തന്റെ ഉദ്ദേശ്യം 
അറിയിക്കുകയും ചെയ്തു. അങ്ങിനെ20-മെയ്‌ -1498 ല്‍ വാസ്‌കോ ഡ ഗാമ 
കോഴിക്കോട്‌ കാപ്പാട്‌ തീരത്ത്‌ നങ്കൂരം ഇട്ടു. സാമൂതിരി രാജാവിന്റെ പ്രീതി 
പിടിച്ചു പറ്റുന്നതിനായും തന്റെ കച്ചവടകരാര്‍ ഉറപ്പിക്കുന്നതിനും വേണ്ടി 
വാസ്‌കോ സാമൂതിരി രാജാവിന്‌ മുത്തും, പവിഴവും, വസ്ത്രങ്ങളും നല്‍കി. 
സാമൂതിരിയുമായി വ്യാപാരക്കരാര്‍ ഉണ്ടാക്കിയ പോര്‍ട്ടുഗീസുകാര്‍ പരമ്പരാ 
ഗത കച്ചവടക്കാരായ അറബികളെ തകര്‍ത്ത്‌ കുത്തക കൈയ്യടക്കാന്‍ നോക്കി. 
കച്ചവടത്തിനായി എത്തുന്ന അറബിക്കപ്പലുകള്‍ ആക്രമിക്കപ്പെട്ടു. സാമൂതിരി 
രാജാവ്‌ പോര്‍ട്ടുഗലിനോട്‌ എതിരായതോടെ സാമുതിരിക്ക്‌ വരുന്ന കപ്പ 
ലുകളും ആക്രമിക്കപ്പെടുകയുണ്ടായി. 

എഡി 1502ല്‍ വാസ്‌കോ ഡ ഗാമ 25 കപ്പലുകളും ആയിരക്കണക്കിന്‌ 
പട്ടാളക്കാരുമായി ഇന്ത്യയിലേക്ക്‌ പുറപ്പെട്ടു. വഴിമധ്യേ 700 പേരുമായി മക്കയി 
ലേക്കു തീര്‍ഥാടനത്തിനു പോകുന്ന യാത്രാകപ്പലിന്‌ തീവയ്ക്കുകയും 
സ്ത്രീകളും കുട്ടികളുമടക്കം എല്ലാവരുംതന്നെ ജീവനോടെ കത്തിയെരിഞ്ഞ്‌ 
ചാരമായിത്തീരുകയും ചെയ്തു. കത്തോലിക്ക മതവിശ്വാസികളായ പോര്‍ട്ടുഗീ 
സുകാരും വാസ്‌കോഡ ഗാമയും മുസ്ലിംങ്ങളുടെ ദാരുണമായ അവസ്ഥകണ്ട്‌ 
പൊട്ടിച്ചിരിച്ച്‌ ആനന്ദിച്ചാസ്വദിച്ചു. തോക്കുകളും പീരങ്കികളുമായി കോഴിക്കോട്‌ 
തീരത്ത്‌ നിലയുറപ്പിച്ച പോര്‍ട്ടുഗീസ്‌ സൈന്യത്തിനടുത്തേക്ക്‌ സാമൂതിരി 
രാജാവ്‌ അയച്ച I നാവും ചെവിയും വാസ്‌കോ അറുത്തുമാറ്റി. പകരം 
നായയുടെ ചെവി തുന്നിച്ചേര്‍ത്ത്‌ തിരിച്ചയച്ചു. ഇതില്‍ പ്രകോപിതനായ സാമൂ 
തിരി രാജാവ്‌ പോര്‍ട്ടുഗീസ്‌ സൈന്യത്തിനെതിരെ തിരിച്ചടിക്കാന്‍ ശക്തമായ 
പടയൊരുക്കം നടത്തി. മുസ്ലിം കച്ചവടക്കാരും TE aa ചേര്‍ന്നു. 
സ്ഥിതിഗതികള്‍ പന്തിയെല്ലന്നുകണ്ട പോര്‍ട്ടുഗീസ്‌ സൈന്യം അവിടെ നിന്നും 
പിന്‍വാങ്ങുകയും, വൈസ്രോയി ഫ്രാന്‍സിസ്‌ കോഅല്‍മിഡയുടെ 
നിര്‍ദ്ദേശ്രപകാരം ആസ്ഥാനം കൊച്ചിയിലേക്ക്‌ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. 
കത്തോലിക്ക മതാന്ധന്മാരായിരുന്ന പോര്‍ട്ടുഗീസുകാര്‍ കൊച്ചിയിലും മതപരി 
വര്‍ത്തനം നടത്തുവാന്‍ ശ്രമിച്ചു. ഇരകളായത്‌ ജൂതന്മാരും മുസ്ലിംങ്ങളും ആയി 
രുന്നു. ജൂതന്മാര്‍ തങ്ങളുടെ കേന്ദ്രമായ കൊടുങ്ങല്ലൂരില്‍ നിന്ന്‌ കൊച്ചിയി 
ലേക്കും പ്രാന്തപ്രദേശങ്ങളിലേക്കും പ്രാണരക്ഷാര്‍ഥം ഒളിച്ചോടി. മുസ്ലിങ്ങളെ 
വ്യാപകമായിമതം മാറ്റി ക്രിസ്ത്യാനികളാക്കി. മട്ടാഞ്ചേരിയിലെ ജൂതപള്ളി 
ആക്രമിച്ചു. കൊച്ചിരാജാവ്‌ ജൂതന്മാരെ രക്ഷിക്കാന്‍ ശ്രമിച്ചു. പീന്നിട്‌ എഡി 


1510-ല്‍ വൈസ്രോയി : ഗാനം ഗോവ "n jJ, 
सारस्वत वाणी m CO PERSE | CERE PEER 2032 आब्रील 


ITT पूर्वक 


MANJUNATH TRADE LINKS 


(  . — Distributor 


| HINDUSTAN UNILEVER LTD. 


TP 9/608H 
Karady - Kudikkilmaram Byepass 
THAMARASSERY - 673 573 


MOB:9895652545 


आङंसा uote 
Celebrating Successful 
4 Decades 


In wholesale Textile Business 


re 


SHENOY'S 


(Retail wedding saree 
and festival saree division) 


SHENOY & COMPANY 
RAJAJI ROAD, CALICUT 673 004 
Phone: 0495 4013434, 2720134 

EMail: sd_shenoy@rediffmail.com 


മൊഴിയടയാളങ്ങള്‍ 
പൊള്ളുന്ന വിഷു 
ശിവപ്രസാദ്‌ എസ്‌. ഷേണായി 


അസഹനീയമായ ചൂടില്‍ സര്‍വ്വരും വെന്തുരുകുകയാണ്‌. വീട്ടില്‍നിന്ന്‌, 
മുറികളില്‍നിന്ന്‌ പുറത്തിറങ്ങാനാകാത്ത അവസ്ഥ. വിയര്‍ത്തൊലിച്ച്‌, കാലാവ 
സ്ഥയെ ശപിച്ച്‌ ഓരോ ദിവസവും തള്ളിനീക്കാന്‍ ഏവരും പ്രയാസപ്പെടുന്നു. 
സമീപകാലത്തൊന്നുമില്ലാത്തവിധം ചൂടിന്റെ കാഠിന്യമേറിവരികയാണ്‌ 
.എന്താണിതിന്‌ കാരണം. 

പ്രകൃതിയെ ചൂഷണം ചെയ്ത്‌ ചെയ്ത്‌ നാശത്തിന്റെ വക്കിലെത്തിച്ചതി 
ന്റെ ദുരന്താനുഭവങ്ങളിലൊന്നാണിത്‌. മരങ്ങള്‍ നാമാവശേഷമാവുന്നു. കുന്നു 
കള്‍ ഇടിച്ചു നിരപ്പാക്കപ്പെടുന്നു. എവിടെ നോക്കിയാലും കൂറ്റന്‍ വാര്‍പ്പുമാളിക 
കള്‍. പുഴകളെയും നദികളെയും കൊല്ലാക്കൊല്ചെയ്യുന്നു. പച്ചപ്പുകള്‍ അത്യ 
പൂര്‍വ്വ കാഴ്ചയായി. താല്‍ക്കാലിക ലാഭത്തിനും സുഖത്തിനും വേണ്ടി മനു 
ഷ്യന്‍ ചെയ്തുകൂട്ടുന്ന ക്രൂരതകള്‍ക്ക്‌ കയ്യും കണക്കുമില്ല. ഇതിന്റെയൊക്കെ 
ശിക്ഷ ഒരു തരത്തിലല്ലെങ്കില്‍ മറ്റൊരു തരത്തില്‍ അനുഭവിക്കാതെ പറ്റില്ല. അത്‌ 
കൊടും ചൂടായും കൊടുങ്കാറ്റായും പേമാരിയായും സുനാമിയായും പ്രളയമാ 
യുമൊക്കെ വന്ന്‌ പതിക്കും. 

ഈ താങ്ങാനാകാത്ത ചൂടില്‍ വെന്തുരുകുമ്പോഴെങ്കിലും പ്രകൃതിയോട്‌ 
കാണിക്കുന്ന വിനാശകരമായ പ്രവര്‍ത്തികളെക്കുറിച്ച്‌ ഒരു വിചിന്തനം നടത്തു 
കയാണെങ്കില്‍, അത്‌ മുന്നോട്ടുള്ള പോക്കിനും വരും തലമുറയ്ക്കും ഗുണം 
ചെയ്യും. അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചെറുപ്രവര്‍ത്തിയുടെ 
ആഘാതം വളരെ വലുതായാണ്‌ പിന്നീട്‌ അനുഭവിക്കേണ്ടി വരിക . ഇപ്പോ 
ഴത്തെ മഹാതാപം പോലെ. 

ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരത്തിന്റെ അസന്തുലിതാ 
വസ്ഥ ഈ ചൂടിലും പ്രകടമായി കാണാം. വീട്ടിലും വാഹനങ്ങളിലും ഓഫീസു 
കളിലുമൊക്കെ എയര്‍കണ്ടീഷന്‍ സാകര്യങ്ങളുള്ളവര്‍ക്ക്‌ ഈ ചൂടിന്റെ അസ 
ഹനീയത അത്ര ആഴത്തില്‍ ബോധ്യപ്പെട്ടില്ലെങ്കില്‍ അതിശയപ്പെടാനൊന്നുമി 
ല്ല. കറന്റില്ലെങ്കില്‍ എസിയും കുളറുമൊക്കെ പ്രവര്‍ത്തിപ്പിക്കാനുള്ള 
പകരംസംവിധാനം മിക്കയിടത്തുമുണ്ട്‌. ഇവിടെയാണ്‌ സാധാരണക്കാര്‍ 
വെന്തുരുകി ശരിക്കൊന്നുറങ്ങാന്‍ പോലുമാകാതെ കഷ്ടപ്പെടുന്നത്‌. 

ചുട്ടുപൊള്ളുന്ന ചൂടിന്റെ മൂര്‍ധന്യത്തിലാണ്‌ ഇക്കുറി വിഷു എത്തു 
ന്നത്‌. നാടിന്റെ മുക്കിലും മുലയിലും സമൃദ്ധമായി പൂത്തുനിന്നിരുന്ന കണി 
ക്കൊന്നകള്‍ ഇന്നില്ല. അതും കാശുകൊടുത്ത്‌ വാങ്ങേണ്ടിയിരിക്കുന്നു. വിഷു 
സദ്യപോലും റെഡിമെയ്ഡായി വീട്ടിലെത്തിക്കുന്നരീതി ഇന്നുണ്ട്‌. അധികം 
കാശുകൊടുത്ത്‌ പടക്കങ്ങള്‍ പൊട്ടിച്ച്‌ ഗമകാണിക്കുന്ന സ്വാഭവം പണ്ടുണ്ടായി 
രുന്നു. ഇന്നത്‌ മദ്യത്തിന്റെ കാര്യത്തിലായി മാറിയിട്ടുണ്ട്‌. 

മദ്യത്തിനുവേണ്ടി ഏറ്റവും അധികം കാശ്‌ ചിലവാക്കിയെന്നതില്‍ 
അഭിമാനിക്കുന്നവരായി മലയാളികള്‍ അധഃപതിച്ചിരിക്കുന്നു. മദ്യപാനത്തില്‍ 
ഒന്നാമതെത്താന്‍ മത്സരിക്കുന്ന ലജ്ജാകരമായ അവസ്ഥ. വിഷു കഴിഞ്ഞാല്‍ 
പുറത്തുവരുന്ന കണക്കെടുപ്പില്‍ നാണിപ്പിക്കുന്ന വിവരങ്ങള്‍ കാണാം. ഇ 
ങ്ങനെപോയാല്‍ കൊടും ചുടിനേക്കാള്‍ വലുതായ വിപത്തുകള്‍ വരുമെന്ന 
കാര്യത്തില്‍ തര്‍ക്കം വേണ്ട. പുതുവര്‍ഷത്തിന്റെ പൊന്‍കണിയുമായെത്തുന്ന 
വിഷുവിനെവരവേല്‍ക്കുന്നത്‌ നല്ലൊരു കാലത്തിനുവേണ്ടിയായിക്കൂടേ? ചീത്ത 
യായതിനെയെല്ലാം വെടിഞ്ഞ്‌ നല്ലതുമാത്രം പുലരാന്‍ പ്രാര്‍ത്ഥിച്ചു കൊണ്ട്‌ 
വിഷുവിനെസ്വാഗതം ചെയ്യാം. 

2022 आब्रील 


सारस्वत वाणी 


कामत लेन, कालिकत - 673 001 


PH : 2701420 (Off), 2330061 (Res) 


Mil : 2704438 / 4011538 
Resi: 2702732 / 2356378 


MAHADEV 
TRADING COMPANY 


Whales Salle Dealers ñm 
Nut 
&% 
Nut 
13/914 BIG BAZAR 
Calicut - 673001 


सारस्वत वाणी. वर SSS 202 आत्रील 


DREAMS 


Dr. S.P. Maller 


All of us dream while we are asleep 
Some are awesome others make us weep 
“A dream is not that you see while sleeping 
It is something that does not let you sleep"* 


These words of wisdom should be kept etched in gold 
These should be recited in mind like prayers to God 
Work is worship should be your motto 
You should imbibe the spirit of the motto in toto 


Your cherished dreams may go awry 
Regret not, tomorrow is another day 
If dreams were not there the universe would be still 
Dreams give us fillip to live, enjoy and toil 


Age is not a hindrance in achieving your dreams 
You may have to swim across the currents 
to reach your aims and get fame 


You should inspire your children to learn and to dream 
When they achieve their dreams they will become society's cream 
Future belongs to those who believe in the beauty of their dreams 
They will conquer new horizons and will become one among the few 


Your dreamy pathways will be strewn with many obstacles 
Forget not, there will always be light at the end of the tunnel 
Your dreams should be viewed through a mental kaleidoscope 
You will certainly see life's zest, solace and your hope 


*A P J ABDUL KALAM'S quote. 
सारस्वत वाणी 


आशंसा Goran 


LAKSHMI TRADING 


LAKSHMI TRADING COMPANY 


IOC Dealers IOC Dealers 
Fishing Harbour Mini Byepass Road 
Beypore Mankavu 


P.O. Thiruvannur 


Sun ee Calicut - 673 029 


Haritha Tex 


13/73, A-3, A-7, A-8, Ist Floor 
Venkatesh Bazar, Kammath Lane 
Calicut - 673 001. Ph: 0495 2703949 
Shop : 2703949, Resi: 2701910, 
Cell 9847229148 


dA CC 


€» TICSON': 


ETT wear 


Our Sister Concerns 


METRO Zgencice th CLASSIC AGENCIES 


2022 ANT 


सारस्वत वाणी 


ഹാമാരിക്കൊടുവില്‍ 


ശ്രീകല ഗോകുല്‍ 


വന്മതില്‍കടന്നെത്തി നീ 

സംഹാരതാണ്ഡവമാടിനീ 
ഒരുവേള പകച്ചുപോയി 
കിതച്ചു പോയെങ്കിലും 

കിരാതമാം 
നിന്‍ഹസ്തത്താലെന്‍ 
ചിറകുകളരിയാന്‍ 
നിനക്കാവതില്ല 


ഉയിര്‍ത്തെഴുന്നേല്‍പ്പു 
ഞാനൊരു ഫീനിക്സ്‌ പക്ഷിയായീ 
തുന്നിച്ചേര്‍ക്കണമെന്‍ 
ജീവിതനികുഞ്ജമൊരിക്കല്‍ക്കൂടി 
മിഴിവേകണമാശതന്‍ നിറച്ചാര്‍ത്താല്‍ 
ശ്രുതി മീട്ടണംസ്നേഹഗാഥയാലൊരിക്കല്‍ക്കൂടി 


കടലാഴങ്ങളിലെ 
നിശ്ശബ്ദതപോല്‍ വിമൂകം പോയ്‌പ്പോയ തപ്ത ദിനങ്ങള്‍ 
ആ മഹാ മൌനത്തില്‍ എന്നകക്കണ്ണിന്‍ പ്രകാശത്താല്‍ വിട്ടകന്നു 
അജ്ഞാനതിമിരം 


നശ്വരമീജീവിത 
യാനത്തില്‍ വേപഥു പുണ്ടുലയുന്നല്ലോ 
മാനവ ജന്മം 
ജനിമൃതികള്‍ക്കിടയിലൂടാടിടുന്നു പെന്റുലം കണക്കെ 


മുറ്റത്തു നിന്നു ഞാനെത്തിപ്പിടിക്കുവാന്‍ തിടുക്കപ്പെട്ടതീ'മരീചിക' 
തന്‍'മായ'യാണെന്നറിഞ്ഞ നിമിഷം സാനന്ദമെന്‍ മുരളിക മീട്ടുന്നു പ്രഭു 
തന്‍ പ്രേമവായ്പ്പാല്‍ വീണ്ടുമൊരു ഹംസധ്വനി രാഗം..... 


सारस्वत वाणी 


ഏട sy 


ALL INDIA POETRY FESTIVAL 
was conducted on-line by KENDRIYA SAHITYAAKADEMI 
on 'World Poetry Day' (21March, 2022) 
Konkani was represented Saratchndra Shenoi, who presented the 
following Konkani Poem and its English Translation at the festival. 


कवितेक - 


: - शरतचंद्र शेणै 
म्हजे तरपेन हासली तूं 
म्हजे नरपेन रडली i- On my behalf, you laughed 
xmi eater On my behalf, you wept. 
उतरा म्हज्या काळजात On my behalf, you uttered 
म्हजे तरपेन उलयली - The words of my heart. 


चित्त rest तापलें जाल्यार If my mind is angered 

नाचे तरपेन तापता i- That anger is expressed by you. 
ട്‌ If my soul was apprehensive 

अंतरंग कांपलें जाल्यार 


à a : Its concern is voiced by you. 
खंत ताची सांगता तूं - 
The sweetness of my memories 


उडगासांची गोड == Is known more indeed to you. 
: That childhood, that nostalgia, 
जाणा E 
म्हजे VE Si The full story is known only to you. 
लहानपणाची TAHT 
तूंच जाणा सगली काणी - My soul seeks after you 
It recognizes you as its voice. 
आत्मो करी सोद तुजो How could | become mute? 
जाणा तूंच साद ताचो - So much is the faith in you! 
मोन्नो तरी जायत कसो? My all is disclosed to you only 


तितलो तुजेर भरवंसो! You do listen to all that | say. 
Our relationship is indeed 


सगलें म्ह्जें तुकाच म्हळें Of innumerous births! 

सगलें तुवें आयकलें - 

तुजें rest नातें असलें 

कितल्या म्हणून जन्मांचें! 
सारस्वत वाणी EEE 


2022 आब्रील 


| 
d 
7 


— T T 


| ( Dr. Neha's 
| Skin Clinic 


| Your skin reflects your overall health. 
Take care of it. 


Cosmetologist, 
" now available at the following new address for consultations 


Cr. Dr Neha's Skin Clinic, 1st Floor, Sheraton Complex, 
Near Chalapuram Canara Bank, PV. Sami Road, Chalapuram, Calicut 673002 


Electrocautery for Skin Tags 
Warts, DPNs, Coms 


Ti 1 1 
Avoid waiting. Get a prior appointment on 8891828048 cH de pm 


മോഹന്‍ 9130 60० 


Rasayanam & Vajeekaranam 


അകാരണമായ ക്ഷീണവും ശരീരം മെലിച്ചിലും ശമിഷിക്കുന്നു. 
ധാതുബലവും വാജീശക്തിയും വര്‍ദ്ധിഷിക്കുന്നു. സ്ത്രീകള്‍ക്കും 
പുരുഷന്‍മാര്‍ക്കും ഉപയോഗപ്രദം. ഉപയോഗിച്ചു തുടങ്ങി 5 
ദിവസംതൊട്ട്‌ ഫലം ലഭിച്ചു തുടങ്ങുന്നു. 
Po soos sors Sunson Herbal Prod 

ഷോഷുകളില്‍ “$ Sunson Junction,Payyanur - 670307, _ 
അസ്വേഷിക്കുക. 5 Ph: 04985- 202177 www.sunsonherbals.co.in 


KOZHIKODE: P Krishnan PH: 2720260, Thali PH: 2701653. Devi Pharma PH: 3042451, Prathyusha PH: 
2722276, Sree Narayana Ayurvedics PH: 4022143, VADAKARA: Vishnu Agencies PH: 9847289736 


Rekha Creations 


2022 आब्रील 


शितीदान पांय घाल रे जाकी 


शितीदान पांय घाल रे जाकी 
शितीदान पांय घाल 

वाटेर आसात सोरोप, विंचू 
शितीदान पांय घाल 

वाटेर तुका हटकीत जाल्यार 
नदरेक ताज्या सांग 

नाका बरेपण तुमचें आमकां 
गोंयकार आमी म्हान 
शितीदान पांय घाल रे जाकी 
शितीदान पांय घाल 

सरकार नवीन घडलां आता 
दी भानाक तुज्या मान 

बऱ्या कार्याक लागूं हात म्हूण 
काळजाक तुज्या सांग 
शितीदान पांय घाल रे जाकी 
शितीदान पांय घाल 

पयशे तुका दिता जाल्यार 
नाका ताका सांग 

फुकट नाका भीक आमकां 
MR दिवपाक सांग 
शितीदान पांय घाल रे जाकी 
शितीदान पांय घाल 
दाम्पत्याच्या राजकारणाक 
नेट नाका सांग 

जांचो संवसार काबार कोरोनान 
ताका घराबो दिवपाक सांग 


सारस्वत वाणी E सासा 


सौ. शिल्पा वि. लाड, गोवा 


शितीदान पांय घाल रे जाकी 
शितीदान पांय घाल 
जोडयेक पेटल्या हे रे हांगा 
हांका देव जालो ल्हान 
जोडूंक सल्ल्या फुडें हांका 
सांबाळून रावपाक सांग 
शितीदान पांय घाल रे जाकी 
शितीदान पांय घाल 

गोंयचे जावंक लागल्या वाटे 
थांबूक तांका सांग 

अस्मिताय जाली घायाळ आमची 
म्हादय जाली घाण 
शितीदान पांय घाल रे जाकी 
शितीदान पांय घाल 
भ्रष्टाचाराच्या व्हांवत्या कोंडात 
गोंयकाराचे गेले प्राण 

निवळ सरकार वेचून हाडूंक 
बोटान चलयलो बाण 
शितीदान पांय घाल रे जाकी 
शितीदान पांय घाल 
शितीदान बटन दांबून दिलो 
येवकार नव्याक सांग 
शितीदान पांय घाल रे जाकी 
शितीदान पांय घाल 
शितीदान पांय घाल रे जाकी 
शितीदान पांय घाल 


2022 MNT 


സ്ഥലനാമ കഈതുകങ്ങള്‍ 


- പയ്യന്നൂര്‍ രമേഷ്‌ പൈ 


വേദമൂര്‍ത്തി കെ. പത്മനാഭ ഭട്ടജിയുടെ കൃതികളില്‍ സവിശേഷ മായ 
ചില സ്ഥലപ്പേരുകള്‍ കാണപ്പെടുന്നുണ്ട്‌. കൊച്ചിക്ക്‌ “ഗോശ്രീപുരം” എന്നും 
എറണാകുളത്തിന്‌ “പഞ്ചാബ്ജപുരം' എന്നും വരാപ്പുഴയ്ക്ക്‌ “വരാഹപുരം' 
എന്നും പേരുണ്ടല്ലോ. 

തന്റെ ശ്രീ ഭുവരാഹാഷ്ടകത്തില്‍ അദ്ദേഹം ചെറായിയെ “സേതുഖണ്ട 
പുരം” എന്നാണ്‌ വിശേഷിപ്പിച്ചിട്ടുള്ളത്‌ (ശ്ലോകം 1). സേതുഖണ്ടമെന്നാല്‍ ചിറ 
എന്നത്രേ അര്‍ത്ഥം. വരാഹദേവരുടെ ക്ഷേത്രം ചെറായിയില്‍ സ്ഥാപിക്കുന്ന 
തിനു മുമ്പ്‌ അഴീക്കല്‍ എന്ന തീരദേശഗ്രാമത്തിലായിരുന്നു സ്ഥിതിചെയ്തിരു 
ന്നത്‌ എന്നത്‌ ചരിത്രമാണ്‌. ഇതു സൂചിപ്പിക്കുന്ന “സംഗമാഖ്യപുരപൂര്‍വനി 
വാസം” എന്ന പരാമര്‍ശം തൊട്ടടുത്ത ശ്ലോകത്തില്‍തന്നെ ഉണ്ട്‌ (ശ്ലോകം 2). 
സംഗമമെന്നു പറഞ്ഞത്‌ കടലും കായലും ചേരുന്നിടമായ അഴീക്കലിനെളദ്ദേ 
ശിച്ചാണ്‌. ഇപ്രകാരം രണ്ടു പഴയ സ്ഥലനാമങ്ങള്‍ തന്റെ അഷ്ടകത്തില്‍ ഭട്ട്ജി 
സന്നിവേശിപ്പിച്ചു. 

കൊടുങ്ങല്ലൂരിന്‌ “കോടിലിംഗപുരം' എന്നും വൈപ്പിന്‍ എന്നതിന്‌ 
“വായ്പി ഗ്രാമം” എന്നും അദ്ദേഹം പരാമര്‍ശിച്ചു. കൊല്ലത്തിന്‌ “കോളംബ്‌” 
എന്നും കൊല്ലവര്‍ഷത്തിന്‌ 'കോളംബാബ്ദം' എന്നും അദ്ദേഹം പേരു ചാര്‍ത്തി. 
ചേന്ദമംഗലം “ജയന്തമംഗല'മായി. തന്റെ മിത്രമായ ദാമോദര പൈയെക്കുറിച്ച്‌ 
“കുത്തോട്രഗാമവാസി” എന്നാണ്‌ 85६ ദ്വാരകാനാഥതീര്‍ത്ഥ സ്വാമിജിക്കെ 
ഴുതിയ കത്തില്‍ പരാമര്‍ശിച്ചിട്ടുള്ളത്‌. കുത്തിയതോടു സ്വദേശി എന്നു സാരം. 
തുറവൂരിന്‌ “സുരപുരി'” എന്ന പേരുകൂടിയുണ്ടെന്ന്‌ തുറവൂരില്‍ വെച്ച്‌ 
വൈദികര്‍ചേര്‍ന്നു ഭട്ടജിക്ക്‌ നല്‍കിയ മംഗളപ്രതികയില്‍ നിന്നും അറിയാം. 

ആലപ്പുഴയെ “പിപ്പലനദാഖ്യപുരം” എന്ന്‌ തന്റെ വെങ്കടേശാഷ്ട കത്തില്‍ 
७9४४ വിശേഷിപ്പിച്ചിട്ടുണ്ട്‌. “'വനദുര്‍ഗ്ഗാഷ്ടക'ത്തിലാകട്ടെ 'ചലദ്ദലാഭിധേപുരേ്‌ 
എന്നും. ചലദല അഥലാ ചലദ്ദല എന്ന വാക്ക്‌ അശ്വത്ഥവ്യക്ഷത്തിന്റെ (ആല്‍മ 
രം) പര്യായമായി അമരകോശത്തില്‍ വിവരിച്ചിട്ടുണ്ട്‌. “പലം” എന്നാല്‍ കാറ്റ്‌ 
എന്നും 'ദലം' എന്നാല്‍ ഇല എന്നും അര്‍ത്ഥമുണ്ടത്രേ. അപ്പോള്‍ ചെറിയ 
കാറ്റത്തുപോലും ഇലകളിളകുന്ന ആലാണ്‌ വിവക്ഷ. അങ്ങനെഒരു പേരുകൂടി 
ആലപ്പുഴയ്ക്കു ലഭിച്ചു. 

ഇപ്രകാരം പല സ്ഥലനാമങ്ങളും കാതുകമുണര്‍ത്തുന്നവിധത്തില്‍ 
അദ്ദേഹം ഉപയോഗിച്ചു. സ്ഥലനാമങ്ങളുടെ സംസ്കൃതരുപം ഭട്ട്ജിക്ക്‌ പ്രിയങ്ക 
രമായിരുന്നു എന്നത്‌ വസ്തുത മാത്രം. 

(വേദമുരീത്ത? കെ. പത്മനാഭ BFE - ജീവിതവും സാധനയും ' എന്ന പു 
സ്തകത്തിത്നിന്ന്‌ ) 


सारस्वत वाणी 


AN APPEAL TO OUR MEMBERS 


Priya Samaj Bandhavas, 

Saraswath Vani, the monthly organ of the Samyukth 
Gowd Saraswath Sabha, has already entered its 43rd year of 
uninterrupted and meritorious service to the Sabha households. 
Started in tabloid format in 1979, the Vani underwent a makeover 
in 2000 and has since been brought out in demi 1/8 format with 
multicolour cover, thanks to the munificence of some of the 
Sabha members and well wishers of the Vani, who have been 
supporting it by augmenting its advertisement revenue. 
However, the unprecedented escalation of printing cost has 
again landed the publication in a deep financial crunch. Again, to 
tide over the present financial problem, some other members 
have come forward to individually donate Rs. 2,500/- (Rupees 
two thousand and five hundred only) per year. Now, we request 
our esteemed members, especially our outstation members, to 
come forward to join this scheme and donate a minimum amount 
of Rs. 2500/- (Rupees two thousand and five hundred) per 
annum and oblige. Those who are willing to join the scheme may 
kindly remit the amount directly to our bank account, the details 
of which are given below. 


Union Bank of India, Corporation Bank Bldg, Kozhikode 673 001 
IFS code : UBINO900231 Ac No.520101048737905SB 
accountSamyuktha Gowd Saraswath Sabha 


D. SHANTHARAM NAYAK 
Editor, Saraswath Vani 


*Shri.D.GOPALAKRISHNA SHENOY Xx Shri. ADINATH AJITH NAIK 


22/35, 'Devi Prabha', CARALP-39 "VNG" 
Langa Paramba Nallalam P.O. Bilathikulam Road 
KOZHIKODE- 673 027 Eranhipalam P.O. 
Mob:9847337447 KOZHIKODE-673 006 


Mob: 9495721223 
ആണി B OR 2022 आत्रील 


Smt.SUJATHA V.PAI 
House No.407 
Ganga Yamuna Apartments 
Mukhyaprana Temple Road 
Lower Car Street 
MANGALURU - 575 001 


DR ASHA JAYAKUMAR WINS BHASHASREE PURASKARAI 


“ Bhumiyude Thekkeyattathu" travelogue written by Dr Ash 
Jayakumar received Bhashasree Puraskaram for bel 
travelogue. The award was presented by PWD Minister S 
Mohammed Riyas on February 26th 2022 at a function 1 
Perambra. 


A 


सारस्वत वाणी 


CA G.SANTHOSH PAI,a former President of tl 
Sabha has been unanimously elected as tb 
Chairman of The Institute of Charterd 
Accountants of India, Kozhikode Branch for tE 
year 2022-2023 


2022 war 


‘SABHA HONOURS DR.S.P.MALLER 


The SGS Sabha honoured its 
x Member, Dr. S.P. Maller, a ` 
member of the first governing ` 
council of the Sabha, at his 
Tesidence at Tali, on Sunday March 
13, 2022, in the morning. The 
Sabha president Dr. G.R.Jayakumar, 
formally honoured Dr. Maller by 
draping him with a ponnada and SY 

e Sabha secretary, U. Gokuldas © 
Maller, presented him a memento. 
Sabha's vice president, N. Arun Maller, joint secretary, S. Sarvotham 
Prabhu, treasurer, P. Devanand Rao, governing council members, G. 
Prabhakar Kamath, G. Jaykar Pai, P. Sukesh Prabhu and G. Prashant 
Kumar Prabhu were present on the occasion. 

Dr. Jayakumar, who turned nostalgic, recalled his student days at 
the Calicut Medical College, where Dr. Maller was his teacher. 

Dr. Maller, who has been associated with the Sabha from its very 
inception, has made his own contributions in all possible manners to 
promote the interests of the Sabha. He was the chief guest on the 
occasion of the 6" Annual Day celebrations of the Sabha, held at the 
-Shree Sukrtheendra Kalamandir on Sunday March 2, 1980. The 
thoughts he shared with the Sabha members on the occasion in chaste 
Konkani, amply testifies to his commitment to the welfare and progress 
of the Sabha. He was highly appreciative of the different activities taken 
up by the Sabha. He wanted the Sabha to have its own building, where, 
in addition to having its office and other facilities, it could run an 
educational institution. “Every community is running its own 
educational institutions, and they are running it efficiently. However, 
our institutions, unfortunately, are on the decline and more or less 
- facing closure. We have to reverse this trend. We have any number of 
- people who are qualified and capable of running such institutions with 

efficiency and élan. Only thing, we should be able to achieve unity, 

cohesion and proper coordination amongst ourselves,” he had opined. 
It was on the occasion of the 39" Annual General Body meeting of 
- the Sabha, held at the Saraswath Bhavan on Sunday September 16, 

2012, Honorary Membership was conferred on Dr. Maller. 

Dr. Maller is planning to shift his residence to his native place, 

Kannur, in a couple of months. 
सारस्वत वाणी मा: ::::: ::::: ::::: 2022 aaa 


1 Friday 


2 Saturday 


6 Wednesday 
10 Sunday 


13 Wednesday : 


14 Thursday 
16 Saturday 


19 Tuesday 


26 Tuesday 


27 Wednesday : 


30 Saturday 


1 Sunday 

3 Tuesday 

6 Friday 

12 Thursday 


APRIL 2022 


Amaavasi, Falguna Maasa- Shishira 
Rithu Avasaanam- Plavanaama 
Samvatsara Avasaanam 

SAMSAAR PADAVO 
SHUBHAKRITHA 

SAMVATSARA AARAMBHAM 
Panchami Naagaabhisheka pooja 
SHREE RAM NAVAMI 

Ekadashi 

Mesha Samkramanam 

Chithra Pournami, 

HANUMATH JAYANTHI 

Angaaraki Sankashta Chathurthi, 
Chandrodayam at 9.28pm. 
Ekadashi 

Harivaasaram till 6.43am. 
Amaavasi, Chaithra Maasa Avasaanam 


MAY 2022 


Vaishaakha Maasa Aarambham 
AKSHAYA THRTHEEYA 
Panchami Naagaabhisheka pooja 
Ekadashi 


आभार: श्री पाण्डुरंगा zu 


Printed & Published by K. Surendra Rao, Sooraj Jewellers, Kamath Lane, Calicut-673 001 
for Samyuktha Gowd Saraswath Sabha, Calicut, Ph: 2701420, 
Editor: K. Surendra Rao (Editor responsible for selection of news under the PRB Act.) 


सारस्वत वाणी लक मकम 


Printed at Kamala Offset, Calicut. 


KANIPURA FINANCIERS 


Achuthan Memorial Building 
Beypore, Calicut - 673 015 
Ph: 0495 2415386 


ത്തം. KANIPURA BANKERS 


Achuthan Memorial Building 


w. el Calicut - 673 015 
Ph: 0495 2415386 


KANIPURA TRADERS 
Beypore, Calicut - 673 015 
Sole Distributors for: 
Double Deer, Lal Qila, Bullet, Postman 
& Wheel Brand Basmathi Rice 


Ph: 0495 2416225 


KANWAS TRADING Pvt. Ltd. 
Puthiyapalam - Calicut 673 002 
Sole Distributors for: 
1 Basmathi Rice, Melam Masala, Keon Oats 
Ph: 0495 2301517 


= MOST TRUSTED 
DEALER 0 


1 ⁄ Hefo & €} Puccio 


BRAT, | 
ഴ്‌ % x 


ACE MOTORS (P) LTD. 


LEELA TOWERS, KALLAI ROAD, CALICUT 
PH : 0495 4062255, 4227777 


Calicut! Tirurl Kuttippuram| Perinthalmannal Malappuram| West Hilll Vadakara 
Perambra| Thamarassery| Kanhangad| Kasaragod 


സണ്‍സണ്‍ 


നെല്ലിക്ക എണ്ണ 


അസഹ്യമായ d == 


m res Soars ai «m 
ee 


ചൂടില്‍ നിന്നും 
തലമുടിയെ 
സംരക്ഷിക്കുന്നു 


യുവതിയുവാക്കളിലും കുട്ടികളിലും കാണുന്ന നെററികയറല്‍, 
40 വയസിനു താഴെ ഫ്രയമുള്ളവരിലും കുട്ടികളിലും കാണുന്ന നര, 
യുവാക്കളുടെ മീശ, താടി വളര്‍ച്ചയില്ലായ്മ, മുടികൊഴിച്ചില്‍, താരന്‍ 
എന്നിവയ്ക്ക്‌ തുടര്‍ച്ചയായ ഉപയോഗത്തിലൂടെ ശമനം തരുന്നു 


പ്രമുഖ ആയുര്‍വേദ/ ഇംഗ്ളീഷ്‌ മരുന്നു ഷോുകളില്‍ അന്വേഷിക്കുക... 


AN IS0 9001 : 2008 CERTIFIED COMPANY A for more details contact.. 
z Nat: [ SHIVAPRASAD S. SHENOY 
>. “Š atura M.D., Sunson Herbals 
a > U @ way in Chairman - Sui e 
> [| as D Sunson Junction,Payyanur. 
=> HERBAL Health Tel: 04985 202177 


29D www.sunsonherbals.co.in 
JUNCTION, PAYYANUR. TEL: 04985 205475 Care Shivaprasad.S.Shenoy 


T Registered No: KL / CT / 104/ 2021-202: 
RNI No. 29569/79 SARASWATHVANI Date of Publication: 01-04-2022 


VENKATESH NAIK MOHANDAS? 


THE ORIGINAL ARTISAN JEWELER OF MALABAR 


